തത്തത്തെ 


ഈശാവാസ്്യോപനിഷദ്‌ 
(അര്‍ത്ഥസഹിതം) 


൭0൦൦: 1൨൦/൨൪൧൩ഠഡയലഠ01൪.1൧10ഉൂടാഠ0.൦0൩ 


ഈശാവാസ്യ ഉപനിഷദ്‌ 


(അര്‍ഥസഹിതം) 


൭0൧൦൦: ൧: / /വ്൩ഠ്ധലീാഠഠ1ഒ.01ഠളട്രാഠ1.ഠ0൩. 


ഈശാവാസ്യ ഉപനിഷദ്‌ 


ശാന്തിമന്ത്രം. 
ഈശോപനിഷത്‌ (അര്‍ഥസഹിതം! ............... 


ശ്രീനാരായണഗുരുവിന്റെ തര്‍ജ്ജമ .................. 


[നി 


ഈശാവാസ്യ ഉപനിഷദ്‌ 


ശാന്തിമന്ത്രം 


ഓം പൂര്‍ണമദഃ പൂര്‍ണമിദം 
പൂര്‍ണാത്‌ പൂര്‍ണമുദച്യതേ 
പൂര്‍ണസ്യ, പൂര്‍ണമാദായ 
പൂര്‍ണമേവാവശിഷ്യതേ 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ഓം ദൃശ്യമായ ഈ പ്രപഞ്ചം പൂര്‍ണ്ണമാണ്‌ 
(അനന്തമാണ്‌). അദൃശ്യമായ ബ്രഹ്മവും 
പൂര്‍ണ്ണമാണ്‌ (അനന്തമാണ്‌. അദുശ്യമായ 
ബ്രഹ്മത്തില്‍ നിന്ന്‌ ദൃശ്യമായ ഈ പ്രപഞ്ചം 
ഉദ്ഭവിച്ചുകഴിഞ്ഞാലും അത്‌ (അദൃശ്യമായ ബ്രഹ്മം) 
പൂര്‍ണ്ണമായിത്തന്നെ അവശേഷിക്കുന്നു. 


ഈശാവാസ്യ ഉപനിഷദ്‌ 


ഈശോപനിഷത്‌ (അര്‍ഥസഹിതം) 


ഓം ഈശാ വാസ്യമിദം സര്‍വം 

യത് കിഞ്ച ജഗത്യാം ജഗത്‌ 

തേന ത്ൃക്തേന ഭഞ്ജീഥാ 

മാ ഗൃധഃ കസ്യസ്വിദ്ധനം | 


ഈ പ്രപഞ്ചത്തിലുള്ള ചരാചരങ്ങളെല്ലാം 
ഈശ്വരനാല്‍ മറയ്ക്കപ്പെടേണ്ടതാണ്‌ (സര്‍വ്വവും 
ഈശ്വരമയമായി കാണേണ്ടതാണ്‌. ആ 
ത്യാഗത്താല്‍ (മേല്‍പറഞ്ഞപ്രകാരം സര്‍വ്വവും 
ഈശ്വരനായി കാണുന്നവന്‍ എല്ലാ കാമനക 
ളെയും തൃജിച്ചിട്ട) ആത്മാവിനെ പാലിക്കേണ്ട 
താണ്‌. മറ്റാരുടെയും ധനത്തെ ആഗ്രഹിക്കുവാനും 
പാടില്ല. 


കുര്‍വന്നേവേഹ കര്‍മാണി 
ജിജീവിഷേച്ചതം സമാഃ 

ഏവം ത്വയി നാന്യഥേതോ;സ്തി 

ന കര്‍മ ലിപ്യതേ നരേ 2 


4 


ഈശാവാസ്യ ഉപനിഷദ്‌ 


ഈ ലോകത്തില്‍ കര്‍മ്മങ്ങള്‍ (സ്വധര്‍മ്മം) 
ചെയ്തുകൊണ്ട്‌ തന്നെ പരമാവധി പുരുഷായുസ്സായ 


നൂറു വര്‍ഷം ജീവിക്കാനിച്ഛിക്കേണ്ടതാണ്‌. 
ഇപ്രകാരം സ്വധര്‍മ്മമനുഷ്ഠിച്ചു ജീവിച്ചാല്‍ 


അയാളെ കരര്‍മ്മമാലിന്യം ബാധിക്കുകയില്ല. 
കര്‍മ്മബന്ധനമൊഴിവാക്കാന്‌ ഇതല്ലാതെ വേറെ 
മാര്‍ഗ്ഗമില്ല. 


അസുര്യാ നാമ തേ ലോകാ 

അന്ധേന തമസാവൃതാഃ 

താംസ്നേ പ്രേത്യാഭിഗച്ചഛന്തി 

യേ കേ ചാത്മഹനോ ജനാഃ 3 


സ്വന്തം ആത്മാവിനെ ഹനിക്കുന്നവര്‍ മരിച്ച 
ശേഷം സുര്യനില്ലാത്തതും (അഥവാ ആസുരി 
കവും), അന്ധകാരത്താലവ്ൃതവുമായ ലോകങ്ങളെ 
പ്രാപിക്കുന്നു. 


അനേജദേകം മനസോ ജവീയോ 
നൈനനദ്ദേവാ ആപ്ലവന്‍ പൂര്‍വമര്‍ഷത്‌ 
തദ്ധാവതോന്യാനത്യേതി 


ഈശാവാസ്യ ഉപനിഷദ്‌ 


തിഷ്ടത്തസ്മിന്നപോ മാതരിശ്വാ ദധാതി 4 
അത്‌ (ആ ബ്രഹ്മതത്വം) മാറ്റമില്ലാത്തതും, 
ഏകവും, മനസ്സിനെക്കാള്‍ വേഗതയുള്ളതുമാകുന്നു. 
ഇന്ദ്രിയങ്ങള്‍ക്കതിനെ ഗ്രഹിക്കുവാന്‍ സാദ്ധ്യമല്ല. 
അത്‌ അവയെ എപ്പോഴും അതിവര്‍ത്തിച്ചു 
നില്‍ക്കുന്നു. നിന്നനിലയ്ക്കു നിന്നുകൊണ്ട്‌ അത്‌ 
ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെയും ഇന്ദ്രിയങ്ങ 
ളെയും അതിഗമിക്കുന്നു. അതിനെ ആധാരമാക്കി 
വായു എല്ലാ പ്രാണികളെയും നിലനിര്‍ത്തുന്നു. 


തദേജതി തന്നൈജതി 

തദ്ദൂരേ തദ്വന്തികേ 

തദന്തരസ്യ സർവസ്യ 

തദു സര്‍വസ്യാസ്യ ബാഹൃതഃ ളു 


അത്‌ (ആ ആത്മതത്വം) ചലിക്കുന്നു; അത്‌ 
ചലിക്കുന്നുമില്ല. അത്‌ ദൂരെയാണ്‌, അത്‌ 
അടുത്തുമാണ്‌. അത്‌ സകലതിന്റെയും ഉള്ളിലുണ്ട്‌. 
അത്‌ ഇതിന്റെയെല്ലാം പുറമെയും ഉണ്ട്‌. 


ഈശാവാസ്യ ഉപനിഷദ്‌ 


യസ്തു സർവാണി ഭൂതാനി 
ആത്മന്യേവാനുപശ്യതി 
സർവഭൂതേഷു ചാത്മാനം 
തതോ ന വിജുഗുപ്പതേ 6 


യാതൊരുവന്‍ സകലചരാചരങ്ങളെയും തന്നിലും 
(ആത്മാവിലും), സകലചരാചരങ്ങളിലും തന്നെയും 
കാണുന്നുവോ അവന്‍ ആ പ്രാണികളെയൊന്നും 
വെറുക്കുന്നില്ല. 


യസ്മിന്‍ സർവാണി ഭൂതാനി 
ആത്തമൈവാഭൂദ്ധിജാനതഃ 

തത്ര കോ മോഹഃ കഃ ശോക 
ഏകത്വമനുപശ്യതഃ 7 


യാതൊരുവനിലാണോ എല്ലാ ജീവജാലങ്ങളും 
ജ്ഞാനിയുടെ ആത്മാവായി ഭവിച്ചിരിക്കുന്നത്‌, 
ഏകത്വത്തെ ദര്‍ശിക്കുന്ന അയാള്‍ക്ക്‌ പിന്നെ 
മോഹമോ, ശോകമോ എങ്ങനെയുണ്ടാകും. 


ഈശാവാസ്യ ഉപനിഷദ്‌ 


സ പര്യഗാച്ഛക്രമകായമയ്രണ- 

മസ്ലാവിരം ശുദ്ധമപാപവിദ്ധം 
കവിര്‍മനീഷീ പരിഭൂഃ സ്വയംഭൂ- 
ര്‍യഥാതഥ്യതോ?ര്‍ഥാന്‍ 
വ്യദധാച്ഛാശ്വതീഭ്യഃ: സമാഭ്യഃ 8 


അത്‌ (ആ ആത്മാവ്‌) സര്‍വവ്യാപിയും, 
തേജോമയവും, ശരീരമില്ലാത്തതും, മുറിവില്ലാ 
ത്തതും, ഞരമ്പുകളില്ലാത്തതും, നിര്‍മലവും, 
പാപമില്ലാത്തതും, സര്‍വ്വസാക്ഷിയും, മനസ്സിനെ 
നിയന്ത്രിക്കുന്നതും, സര്‍വ്വാതീതവും, നിരാശ്രയ 
നായി വര്‍ത്തിക്കുന്നതുമാകുന്നു. ആ ആത്മാവ്‌ 
ശാശ്വതരായ പ്രജാപതിമാര്‍ക്ക്‌ അവരവരുടെ 
പ്രവൃത്തികള്‍ വേണ്ടപോലെ വിഭജിച്ചുകൊടുത്തു. 


അന്ധം തമഃ പ്രവിശന്തി 
യേോവിദ്യാമുപാസതേ 

തതോ ഭൂയ ഇവ തേതമോ 

യ ഉ വിദ്യായാം രതാഃ ി 


ഈശാവാസ്യ ഉപനിഷദ്‌ 


അവിദ്യയെ (വിദ്യയല്ലാത്ത കര്‍മ്മത്തിനെ) 
ഉപാസിക്കുന്നവര്‍ അന്ധമായ ഇരുട്ടില്‍ 
പ്രവേശിക്കുന്നു. വിദ്യയില്‍തന്നെ (ദേവതാദി 
ജ്ഞാനത്തില്‍) തല്പരരായവര്‍ അതിനേക്കാള്‍ 
കൂടിയ ഇരുട്ടില്‍ പ്രവേശിക്കുന്നു. 


അന്യദേവാഹുര്‍വിദ്യയാ 
അന്യദാഹുരവിദ്യയാ 

ഇതി ശുശ്രുമ ധീരാണാം 

യേ നസ്തദ്വിചചക്ഷിരേ 10 


വിദ്യയുടെയും അവിദ്യയുടെയും (ദേവതാദിജ്ഞാന 
ത്തിന്റെയും കര്‍മ്മാനുഷ്ടാനത്തിന്റെയും) ഫലം 
വേറെവേറെയാണെന്നു പറയപ്പെടുന്നു. ഇപ്രകാര 
മാണ്‌ ഇത്‌ വ്യാഖ്യാനിച്ചുതന്ന ജ്ഞാനികളില്‍ 
നിന്ന്‌ ഞങ്ങള്‍ കേട്ടിട്ടുള്ളത്‌. 


വിദ്യാം ചാവിദ്യാം ച 

യസ്തദ്വേദോഭയം സഹ 

അവിദ്യയാ മുത്യം തീര്‍ത്വാ 
വിദ്യയാഴമുതമശ്ശമതേ 11 


ഈശാവാസ്യ ഉപനിഷദ്‌ 


വിദ്യയെയും അവിദ്യയെയും ഒരുമിച്ചു 
ചെയ്യേണ്ടതാണെന്നറിയുന്നവന്‍ അവിദ്യകൊണ്ട്‌ 
മരണത്തെ ജയിച്ചിട്ട്‌ വിദ്യകൊണ്ട്‌ അമുതത്തെ 
പ്രാപിക്കുന്നു. 


അന്ധം തമഃ പ്രവിശന്തി 
യേ;സംഭൂതിമുപാസതേ 

തതോ ഭൂയ ഇവ തേതമോ 

യ ഉ സംഭൂത്യാം രതാഃ 12, 


അവ്യക്തത്തിനെ (പ്രകൃതിയെ) ഉപാസിക്കുന്നവര്‍ 
അന്ധമായ ഇരുട്ടില്‍ പ്രവേശിക്കുന്നു. വ്യക്തത്തില്‍ 
(ഹിരണ്യഗര്‍ഭോപാസനയില്‍) മാത്രം തല്പരരായ 
വര്‍ അതിനേക്കാള്‍ കൂടിയ ഇരുട്ടില്‍ 
പ്രവേശിക്കുന്നു. 


അന്യദേവാഹുഃ സംഭവാദ്‌ 
അന്യദാഹുരസംഭവാത്‌ 

ഇതി ശുശ്രുമ ധീരാണാം 

യേ നസ്തദ്വിചചക്ഷിരേ 13 


100 


ഈശാവാസ്യ ഉപനിഷദ്‌ 


അവ്യക്തത്തിന്റെയും വ്യക്തത്തിന്റെയും 
ഉപാസനകളുടെ ഫലം വേറെവേറെയാണെന്നു 
പറയപ്പെടുന്നു. ഇപ്രകാരമാണ്‌ ഇത്‌ വ്യാഖ്യാനിച്ചു 
തന്ന ജ്ഞാനികളില്‍ നിന്ന്‌ ഞങ്ങള്‍ കേട്ടിട്ടുള്ളത്‌. 


സംഭൂതിം ച വിനാശം ച 
യസ്തദ്വേദോഭയം സഹ 

വിനാശേന മുത്യം തീര്‍ത്വാ 
സംഭൂത്യാ;മൃതമശ്ശതേ 14. 


അവ്യക്തത്തിന്റെയും വ്ൃക്തത്തിന്റെയും ഉപാസന 
കള്‍ ഒരുമിച്ചു ചെയ്യേണ്ടതാണെന്നറിയുന്നവന്‍ 
അവ്യക്‌തോപാസന കൊണ്ട്‌ മരണത്തെ 
ജയിച്ചിട്ട്‌ വ്യക്തോപാസന കൊണ്ട്‌ 
അമുതത്തെയും പ്രാപിക്കുന്നു. 


ഹിരണ്മയേന പാത്രേണ 
സത്യസ്യ്യാപിഹിതം മുഖം 

തത്ത്വം പൂഷന്നപാവ്ൃവണു 

സത്യധര്‍മായ ദൂഷ്യയേ 15 


11 


ഈശാവാസ്യ ഉപനിഷദ്‌ 


സ്വര്‍ണ്ണമയമായ പാത്രത്താല്‍ (ജ്യോതിമയമായ 
ആവരണത്താല്‍) സത്ൃത്തിന്റെ മുഖം (സത്യ 
സ്വരൂപവും ആദിത്യമണ്ഡലത്തില്‍ സ്ഥിതി 
ചെയ്യുന്നതുമായ ബ്രഹ്മത്തിലേക്കുള്ള) പ്രവേശന 
ദ്വാരം മൂടപ്പെട്ടിരിക്കുന്നു. ഹേ ആദിത്യാ, ശരിയായ 
ധര്‍മ്മത്തെ പാലിക്കുന്ന എനിക്ക്‌ അങ്ങയെ 
കാണുന്നതിനായി ഈ മൂടിയെ മാറ്റിത്തന്നാലും. 


പൂഷന്നേകര്‍ഷേ യമ സൂര്യ പ്രാജാപത്യ 
വ്യൂഹ രശ്മീന്‍ സമൂഹ തേജഃ 

യത്തേ രൂപം കല്യാണതമം തത്തേ പശ്യാമി 
യോ/സാവസഈ പുരുഷഃ സോ/ഹമസ്മി 16 


ലോകത്തെ പോഷിപ്പിക്കുന്നവനും, ഏകനായി 
ഗമിക്കുന്നവനും, സര്‍വ്ൃവനിയന്താവും, പ്രജാപതി 
യുടെ പുത്രനുമായ ഹേ സൂര്യാ, അവിടുത്തെ 
രശ്മികളെ ഒരുമിച്ചുചേര്‍ത്ത്‌ മാറ്റി നിര്‍ത്തിയാലും. 
തേജോമയവും അതിശോഭനവുമായ അവിടുത്തെ 
രൂപം ഞാന്‍ കാണട്ടെ. ആദിത്യമണ്ഡലത്തി 
ലിരിക്കുന്ന ആ പുരുഷന്‍ ഞാന്‍ തന്നെയാണ്‌. 


12, 


ഈശാവാസ്യ ഉപനിഷദ്‌ 


വായുരനിലമമുതമഥേദം ഭസ്മാന്തം ശരീരം 
ഓം ക്രതോ സൂര കൃതം സ്മര 
ക്രതോ സൂര കൃതം സൂര 17 


മരിക്കുവാന്‍ പോകുന്ന എന്റെ പ്രാണവായു 
അനശ്വരനായ വായുദേവതയെ പ്രാപിക്കട്ടെ. 
പിന്നീട്‌ ഈ സ്ഥൂലശരീരം ഭസൂമായിത്തീരട്ടെ. 
ഓങ്കാരസ്വരൂപനും സജ്കല്യാത്മകനുമായ ഹേ 
അഗ്നേ, എന്റെ പ്രവൃത്തികളെ സുൂരിച്ചാലും, 
ചെയ്തിട്ടുള്ളതിനെ സൂരിച്ചാലും. 


അഗ്നേ നയ സുപഥാ രായേ അസ്മാന്‍ 
വിശ്വാനി ദേവ വയുനാനി വിദ്വാന്‍ 
യുയോധ്യസൂജ്ജഹുരാണമേനോ 

ഭൂയിഷ്ടാം തേ നമ ഉക്തിം വിധേമ 18 


ഹേ അഗ്നിദേവാ, എല്ലാ കര്‍മ്മങ്ങളെയും 
ഇഞഞാനങ്ങളെയും അറിയുന്ന അവിടുന്ന്‌ 
കര്‍മ്മഫലങ്ങളെ അനുഭവിക്കുന്നതിനായി എന്നെ 
നല്ല വഴിയിലൂടെ കൊണ്ടുപോയാലും. കുടിലമായ 
പാപത്തെ എന്നില്‍ നിന്ന്‌ നിക്കിയാലും. 
അങ്ങേയ്ക്കു വളരെ നമസ്മാരവചനങ്ങള്‍ പറയാം. 


13 


ഈശാവാസ്യ ഉപനിഷദ്‌ 


ഇതി ഈശോപനിഷത് 


ഓം പൂര്‍ണമദഃ പൂര്‍ണമിദം പൂര്‍ണാത്‌ പൂര്‍ണമുദച്യതേ 
പൂര്‍ണസ്യ പൂര്‍ണമാദായ പൂര്‍ണമേവാവശിഷ്യതേ 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


14. 


ഈശാവാസ്യ ഉപനിഷദ്‌ 


ഈശാവാസ്യോപനിഷദ്‌ 
ശ്രീനാരായണഗുരുവിന്റെ തര്‍ജ്ജമ 


ഈശന്‍ ജഗത്തിലെല്ലാമാ- 
വസിക്കുന്നതുകൊണ്ടു നീ 
ചരിക്ക മുക്തനായാശി 
ക്കരുതാരുടെയും ധനം. 


അല്ലെങ്കിലന്ത്യം വരെയും 
കര്‍മ്മം ചെയ്തിങ്ങസങ്ഗനായ്‌ 
ഇരിക്കുകയിതല്ലാതി- 
ല്ലൊന്നും നരനു ചെയ്തിടാന്‍. 


ആസുരം ലോകമൊന്നുണ്ട്‌ 
കൂരിരുട്ടാലതാവൃതം 
മോഹമാര്‍ന്നാത്മഹന്താക്കള്‍ 
പോകുന്നു മുതരായതില്‍. 


ഇളകാതേകമായേറ്റം 
ജിതമാനസവേഗമായ്‌ 
മുന്നിലാമതിലെത്താതെ 
നിന്നുപോയിന്ദ്രിയാവലി. 


15 


ഈശാവാസ്യ ഉപനിഷദ്‌ 


അതു നില്ക്കുന്നു പോകുന്നി- 
തോടുമന്യത്തിനപ്പുറം 
അതിന്‍ പ്രാണസുന്ദനത്തി- 
ന്നധീനം സര്‍വകര്‍മ്മവും. 


അതു ലോലമതലോല- 
മതു ദൂരമതന്തികം 

അതു സര്‍വ്വാന്തരമതു 
സര്‍വത്തിന്നും പുറത്തുമാം. 


സര്‍വ്വഭൂതവുമാത്മാവി- 
ലാത്മാവിനെയുമങ്ങനെ 
സര്‍വ്വഭൂതത്തിലും കാണു- 
മവനെന്തുള്ളൂ നിന്ദ്യമായ്‌? 


തന്നില്‍ നിന്നന്യമല്ലാതെ- 
യെന്നു കാണുന്നു സര്‍വവും 
അന്നേതു മോഹമന്നേതു 
ശോകമെകത്ചദ്ക്കിന്‌? 


പങ്കമറ്റംഗമില്ലാതെ 
പരിപാവനമായ്‌ സദാ 
മനസ്സിന്മനമായ്‌ തന്നില്‍ 
തനിയേ പ്രോല്ലസിച്ചിടും. 


16 


ഈശാവാസ്യ ഉപനിഷദ്‌ 


അറിവാല്‍ നിറവാര്‍ന്നെല്ലാ- 
മറിയും പരദൈവതം 

പകുത്തു വെവ്വേറായ്‌ നല്‍ക്കീ 
മുന്‍പോലി വിശ്വമൊക്കെയും. 


അവിദ്യയെയുപാസിക്കു- 
ന്നവരന്ധതമസ്സിലും 
പോകുന്നു വിദ്യാരതര- 
ങ്ങതേക്കാള്‍ കൂരിരുട്ടിലും. 


അവിദ്യകൊണ്ടുള്ളതന്യാ 
വിദ്യകൊണ്ടുള്ളതന്യമാം 
എന്നു കേള്‍ക്കുന്നിതോതുന്ന 
പണ്ഡിതന്മാരില്‍നിന്നു നാം. 


വിദ്യാവിദ്യകള്‍ രണ്ടും ക- 
ണ്ടറിഞ്ഞവരവിദ്യയാല്‍ 
മുത്യുവെത്തരണം ചെയ്തു 
വിദ്യയാലമുതാര്‍ന്നിടും. 


അസംഭൂതിയെയാരാധി- 
പ്പവരന്ധതമനസ്സിലും 
പോകുന്നു സംഭൂതിരത- 
രതേക്കാള്‍ കൂരിരുട്ടിലും. 


17 


ഈശാവാസ്യ ഉപനിഷദ്‌ 


സംഭൂതികൊണ്ടുള്ളതന്യ- 
മസംഭൂതിജമന്യമാം 

എന്നു കേള്‍ക്കുന്നിതോതുന്ന 
പണ്ഡിതന്മാരില്‍നിന്നു നാം. 


വിനാശംകൊണ്ടു മുതിയെ- 
ക്കടന്നമൃുതമാം പദം 
സംഭൂതികൊണ്ടു സം പ്രാപി- 
ക്കുന്നു രണ്ടുമറിഞ്ഞവര്‍. 


മൂടപ്പെടുന്നു പൊന്‍പാത്രം- 
കൊണ്ടു സത്യമതിന്‍ മുഖം 
തുറക്കുകതു നീ പൂഷന്‍! 
സത്യധര്‍മ്മന്നു കാണുവാന്‍. 


പിറന്നാദിയില്‍ നിന്നേക- 
നായി വന്നിങ്ങു സൃഷടിയും 
സ്ഥിതിയും നാശവും ചെയ്യും 
സൂര്യ! മാറ്റുക രശ്മിയെ. 


അടക്കുകിങ്ങു കാണ്മാനായ്‌ 
നിന്‍ കല്യ്യ്യാണകളേബരം 
കണ്ടുകൂടാത്തതായ്‌ കണ്ണ 
കൊണ്ടു കാണപ്പെടുന്നതായ്‌. 


18 


ഈശാവാസ്യ ഉപനിഷദ്‌ 


നിന്നില്‍ നില്‍ക്കുന്ന പുരുഷാ- 
കൃതിയേതാണതാണു ഞാന്‍; 
പ്രാണന്‍ പോമന്തരാത്മാവില്‌; 
പിന്‍പു നീറാകുമീയുടല്‍. 


ഓമെന്നു നീ സൂരിക്കാത്മന്‍! 
കൃതം സര്‍വ്വം സ്മരിക്കുക 
അഗ്നേ! ഗതിക്കായ്‌ വിടുക 
സന്മാര്‍ഗ്ഗത്തൂടെ ഞങ്ങളെ. 


ചെയ്യും കര്‍മ്മങ്ങളെല്ലാവു- 
മറിഞ്ഞീടുന്ന ദേവ! നീ 
വഞ്ചനം ചെയ്യുമേനസ്സു 
ഞങ്ങളില്‍ നിന്നു മാറ്റുക. 
അങ്ങേയ്ക്കു ഞങ്ങള്‍ ചെയ്യുന്നു 
നമോവാകം മഹത്തരം. 


19 


